Regn . No . KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 
Reg. No. KL/ TV ( N )/634/2018- 20 


കേരള സർക്കാർ 
Government of Kerala 

2018 


सत्यमेव जयते 


GOVERNN 


കേരള 


രള സർക്ക 


WNMENT OF 


ഒാർ 
KERALA 


കേരള ഗസററ് 

KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


2018 ജൂൺ 12 
12th June 2018 


തിരുവനന്തപുരം, 

- ചൊവ്വ 


വാല്യം 7 ) 


നമ്പർ 


1193 ഇടവം 29 
29th Idavam 1193 


Vol. VII 


No. 


Thiruvananthapuram , 

Tuesday 


1940 ജേഷ്ഠം 22 
22nd Jyaishta 1940 


PART III 
Co -operative Department 


പത്തനംതിട്ട ജില്ലാ സഹകരണസംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) പുറപ്പെടുവിക്കുന്ന ഉത്തരവ് 

( ഹാജർ : പി. ജെ. അബ്ദുൽ ഗഫാർ) 


നമ്പർ എ . ഇ .എൽ. 2547 / 2001. 

2018 മേയ് 7, 
വിഷയം : - സമാപീകരണം -- ഇരവിപേരൂർ പഞ്ചായത്ത്കൺസ്യൂമർ സഹകരണ സംഘം ( ക്ലിപ്തം) നമ്പർ പി. റ്റി. 105 അന്തിമ 

സമാപീകരണം - രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യുന്നത് സംബന്ധിച്ച്. 
സൂചന : - (1) ഈ ആഫീസിലെ 21- 1-2004 - ലെ സി . എസ്. 2547 /01 -ാം നമ്പർ ഉത്തരവ്. 

(2 ) ഈ ആഫീസിലെ 19 - 3-2018 - ലെ എ . ഇ . എൽ. 2547 / 01 -ാം നമ്പർ ഉത്തരവ്. 
| (3) തിരുവല്ല സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) - ടെ 20 - 4 - 2018 - ലെ ഇ . ആർ. 208 / 2012 -ാം 

നമ്പർ കത്ത്. 


പി . റ്റി . 105 നമ്പർ ഇരവിപേരൂർ പഞ്ചായത്ത്കൺസ്യൂമർ സഹകരണ സംഘം ( ക്ലിപ്തം ) സൂചന ( 1) ഉത്തരവ് പ്രകാരം 
സമാപ്തീകരണത്തിനായി തിരു വല്ല സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ) ആഫീസില 
ഇരവിപേരൂർ യൂണിറ്റ് ഇൻസ്പെക്ടറെ ലിക്വിഡേറ്റർ ആയി നിയമിച്ചിരുന്നു . സംഘത്തിന്റെ അന്തിമ പൊതുയോഗം 18 - 4- 2018 - ൽ 
കൂടിയിട്ടുള്ളതാണ്. ലിക്വിഡേറ്റർ ചാർജെടുത്ത തീയതി മുതൽ 18 - 4 - 2018 വരെയുള്ള വരവ് ചെലവ് കണക്ക് അംഗീകരിക്കൽ, 
ആസ്തി- ബാധ്യതകൾ എഴുതിത്തള്ളൽ അംഗീകരിക്കൽ, രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യുന്നതിനുള്ള ശുപാർശ എന്നീ കാര്യങ്ങൾ 
സംബന്ധിച്ച് പൊതുയോഗം പാസാക്കിയതായി ലിക്വിഡേറ്റർ മിനിട്ട്സിൽ രേഖപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ 
സംഘത്തിന്റെ സമാപ്തീകരണം പൂർത്തീകരിച്ച് സഹകരണ നിയമം വകുപ്പ് 74 പ്രകാരം രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യുന്നതിന് 
സൂചന (3 ) പ്രകാരം തിരു വല്ല സഹകരണ സംഘം അസിസ്റ്റന്റ് രജി സാർ ( ജനറൽ) ശുപാർശ ചെയ്ത് അപേക്ഷ 
സമർപ്പിച്ചിരിക്കുന്നു. സംഘത്തിന്റെ അന്തിമ സമാപ്തീകരണം നടത്തിക്കൊണ്ടുള്ള ലിക്വിഡേറ്ററുടെ നടപടിക്രമങ്ങൾ പരിശോധിച്ചതിൽ 
താഴെ പറയുന്ന കാര്യങ്ങൾ ബോധ്യമായിട്ടുണ്ട്. 
Gaz. No. 24/2018/DTP (Co -operative). 

279 


12th JUNE 2018] 


CO -OPERATIVE DEPARTMENT 


122 


സംഘ ത്തിന്റെ ചാർജ് 19 - 3 - 2004 - ൽ ലിക്വിഡേറ്റർ ഏറ്റെടുത്തു . ഏറ്റെടുത്ത തീയതിയിലെ ബാക്കിപത്രം താഴെ 
പറയും പ്രകാരമാണ്. 
ബാദ്ധ്യതകൾ 

തുക ആസ്തികൾ 

തുക 


ഓഹരി 


3 , 600 


120 


178 


ബാങ്ക് 
സെക്രട്ടറി അഡ്വാൻസ് 
അറ്റനഷ്ടം 

ആകെ 


3, 302 


ആകെ 


3 , 600 


3 , 600 


സംഘത്തിന് നിയമാനുസൃതം കിട്ടാനുള്ളമുതലുകൾ സമാഹരിക്കുന്നതിനും ബാധ്യതകൾ കൊടുത്തുതീർക്കുന്നതിനും 
നടപടി സ്വീകരിക്കുകയുണ്ടായി. സംഘത്തിന് ഈടാക്കുവാൻ കഴിയാത്ത മുതലുകൾ എഴുതിത്തള്ളുന്നതിനും കൊടുത്തു 
തീർക്കുവാൻ കഴിയാത്ത ബാധ്യതകൾ കണ്ടുകെട്ടുന്നതിനും സൂചന (2 ) പ്രകാരം അനുമതി നൽകിയിട്ടുള്ളതാണ്. 

- സംഘം പ്രവർത്തനം ആരംഭിച്ചുവെങ്കിലും സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടില്ലാത്തതാണ്. ആയതിനാൽ ലിക്വിഡേറ്റർ 
ചാർജെടുത്ത തീയതി മുതൽ നാളിതുവരെ വരവുകൾ ഒന്നും തന്നെയില്ല . ലിക്വിഡേഷനാവശ്യമായ സ്റ്റേഷനറി ചെലവുകൾ 
സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിൽ നിന്നും ഉപയോഗപ്പെടുത്തിയിട്ടുള്ളതാണ്. 

ബാക്കിപത്രം 
ബാദ്ധ്യതകൾ 

തുക ആസ്തികൾ 

തുക 


ഓഹരി 


3 ,600 


178 


അഡ്വാൻസ്, സെക്രട്ടറി 
അറ്റനഷ്ടം 


3 ,422 


ആകെ 


3 , 600 


ആകെ 


3, 600 


ടി സംഘത്തിന്റെ ആസ്തി ബാധ്യതകൾ യഥാസമയം എഴുതിത്തള്ളിയും കണ്ടുകെട്ടിയതിനും ശേഷമുള്ള ആസ്തി 
ബാധ്യതകൾ താഴെ പറയും പ്രകാരമാണ്. 
ബാദ്ധ്യതകൾ 

തുക ആസ്തികൾ 

തുക 


ഇല്ല 

ഇല്ല 
ഇപ്രകാരം സംഘത്തിന്റെ സമാപ്തീകരണ നടപടികൾ പൂർത്തിയായ സാഹചര്യത്തിൽ ചുവടെ പറയും പ്രകാരം 
ഉത്തരവാകുന്നു . 

ഉത്തരവ് 


പി. റ്റി . 105 നമ്പർ ഇരവിപേരൂർ പഞ്ചായത്ത്കൺസമർ സഹകരണ സംഘം ( ക്ലിപ്തം) - ന്റെ രജിസ്ട്രേഷൻ കേരള 
സഹകരണ നിയമം വകുപ്പ് 74 പ്രകാരം റദ്ദ് ചെയ്തുകൊണ്ടും ടി സംഘത്തിന്റെ പേര് സംഘങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം 
ചെയ്തുകൊണ്ടും ഇതിനാൽ ഉത്തരവാകുന്നു . സഹകരണ നിയമം ചട്ടം 74 - ൽ നിഷ്കർഷിച്ചിരിക്കുന്നവിധം ടി സംഘത്തിന്റെ 
റിക്കാർഡുകൾ ലിക്വിഡേറ്റർ 3 വർഷക്കാലം സൂക്ഷിക്കേണ്ടതും ആയതിനുശേഷം ഈ ആഫീസിന്റെ അനുമതിയോടുകൂടി 
നശിപ്പിക്കാവുന്നതുമാണ്. 


( 2 ) 


നമ്പർ എസ് . സി . റ്റി . എം . 1259/ 2016 . 

2018 മേയ് 10 . 
വിഷയം : - ക്യൂ 245 കോഴഞ്ചേരി പൗൾട്രി ബ്രീഡേഴ്സ് സഹകരണസംഘം ( ക്ലിപ്തം ) സമാപ്തീകരിക്കുന്നതിന് ലിക്വിഡേറ്ററെ 

നിയമിച്ചുകൊണ്ട്ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച്. 
സൂചന :- - കോഴഞ്ചേരി അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ) ആഫീസിലെ കുളനട യൂണിറ്റ് ഇൻസ്പെക്ടറുടെ 66 (1) പ്രകാരമുള്ള 

- പരിശോധനാ റിപ്പോർട്ട്. 
ക്യൂ 245 -ാം നമ്പർ കോഴഞ്ചേരി പൗൾട്രി ബ്രീഡേഴ്സ് സഹകരണസംഘം ( ക്ലിപ്തം) കോഴഞ്ചേരി താലൂക്കിൽ തെക്കേമല 
ആസ്ഥാനമാക്കി 16 - 2 - 1963 - ൽ രജിസ്റ്റർ ചെയ്ത് 23 - 2 - 1963 - ൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളതാണ്. ടി സംഘത്തിന്റെ പാർട്ട്ടൈം 
അഡ്മിനിസ്ട്രേറ്ററുടെ ഭരണം 6 - 12 - 2012 മുതൽ 17 - 3 - 2015 വരെ ഉണ്ടാ യി രു ന്നു . ശേഷം 18 - 3 - 2015 മുതൽ സംഘം 
അഡ്മിനിസ്ട്രേറ്റർ ചാർജ് ഏറ്റെടുത്തിട്ടില്ലാത്തതും ഭരണസ്തംഭനം ഉണ്ടായിട്ടുള്ളതുമാണ്. 

- സംഘത്തിൽ വർഷങ്ങളായി പൊതുയോഗം കൂടിയിട്ടില്ല . അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെ നിയമിക്കുന്നതിന് സംഘങ്ങൾക്ക് 
യാതൊരു താൽപ്പര്യം കാണിക്കുകയോമുന്നോട്ട് വരികയോ ചെയ്യുന്നില്ല . അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെ നിയമിച്ച് ഉത്തരവായിട്ടും 
സംഘത്തിന്റെ ഭരണം ഏറ്റെടുക്കാൻ അംഗങ്ങൾ തയ്യാറാകുന്നില്ല എന്ന് കുളനട യൂണിറ്റ് ഇൻസ്പെക്ടറുടെ അന്വേഷണത്തിൽ 
വ്യക്തമാക്കുന്നു. 


280 


12th JUNE 2018] 


CO -OPERATIVE DEPARTMENT 


123 


- സംഘം പുനരുദ്ധീകരിക്കുന്നതിന് യാതൊരുവിധ സാധ്യതയും ഇല്ലാത്തതിനാലും ബന്ധപ്പെട്ട സർക്കിൾ സഹകരണ 
യൂണിയൻ പത്തനംതിട്ട ജില്ലാ സഹകരണ ബാങ്ക് ജനറൽ മാനേജർ എന്നിവർ ടി വിഷയം സംബന്ധിച്ച് എതിർ അഭിപ്രായം 
നൽകാത്തതുമായ സാഹചര്യത്തിൽ സംഘത്തിന്റെ പ്രവർത്തനം സുഗമമായി നടത്തിക്കൊണ്ടുപോകുന്നതിന് കഴിയില്ല എന്ന്ഉത്തമ 
ബോധ്യം വന്ന സാഹചര്യത്തിൽ സഹകരണനിയമം വകുപ്പ് 66 (1 ) പ്രകാരമുള്ള അന്വേഷണ റിപ്പോർട്ടിന്റെയും കോഴഞ്ചേരി 
അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) - ടെ ശുപാർശയും പരിഗണിച്ച് കേരള സഹകരണ നിയമം വകുപ്പ് 71 പ്രകാരം സംഘം പ്രവർത്തനം 
സമാപ്തീകരിക്കുന്നതിന് ലിക്വിഡേറ്ററെ നിയമിച്ചുകൊണ്ട് താഴെ പറയുന്ന പ്രകാരം ഉത്തരവാകുന്നു . 

- ഉത്തരവ് 


- ക്യൂ 245 -ാം നമ്പർ കോഴഞ്ചേരി പൗൾട്രി ബീഡേഴ്സ് സഹകരണസംഘം ( ക്ലിപ്തം) - ന്റെ പ്രവർത്തനം കേരള സഹകരണ 
നിയമം വകുപ്പ് 71 പ്രകാരം സമാപ്തികരിക്കുന്നതിനുവേണ്ട നടപടി സ്വീകരിക്കുന്നതിന് കോഴഞ്ചേരി അസിസ്റ്റന്റ് രജിസ്ട്രാർ 
( ജനറൽ) ആഫീസിലെ കുളനട യൂണിറ്റ് ഇൻസ്പെക്ടർ സഹകരണ നിയമം വകുപ്പ് 71 പ്രകാരം ലിക്വിഡേറ്ററുടെ ചുമതല ഉടൻ 
ഏറ്റെടുക്കേണ്ടതും ചാർജ് ഏറ്റെടുത്ത വിവരവും ഏറ്റെടുത്തിട്ടുള്ള മുതലുകളുടേയും റിക്കാർഡുകളുടേയും വിവരങ്ങൾ സഹിതം 
യഥാസമയം ഈ ആഫീസിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതുമാണ്. ചാർജ് ഏറ്റെടുത്തതിനുശേഷം ലിക്വിഡേറ്റർ സംഘത്തിന്റെ ആസ്തി 
ബാധ്യതകൾ തിട്ടപ്പെടുത്തേണ്ടതും ലിക്വിഡേഷൻ തീയതിയിലെ ബാക്കിപത്രം തയ്യാറാക്കി ക്ലെയിം നോട്ടീസ് പ്രസിദ്ധീകരിക്കുന്ന 
തിലേക്കായി 3 പ്രതികൾ ഈ ആഫീസിൽ സമർപ്പിക്കേണ്ടതാണ്. 
സഹകരണസംഘം ജോയിന്റ് 
രജിസ്ട്രാർ ( ജനറൽ) ആഫീസ്, 

- ( ഒപ്പ്) 
പത്തനംതിട്ട . 

ജോയിന്റ് രജിസ്ട്രാർ (ജനറൽ). 


ക്ലെയിം നോട്ടീസ് 

2017 നവംബർ 10 . 
പത്തനംതിട്ട ജില്ലാ സഹകരണസംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) അവർകളുടെ 15- 10 - 2014 - ലെ എസ്. സി . റ്റി. എം. 2137/ 11 -ാം 
നമ്പർ ഉത്തരവ് പ്രകാരം വെട്ടൂർ ജനറൽ മാർക്കറ്റിംഗ് സഹകരണ സംഘം ( ക്ലിപ്തം) നമ്പർ പി. റ്റി 195- ന്റെ പ്രവർത്തനം നിർത്തൽ 
ചെയ്ത് കോഴഞ്ചേരി സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) ആഫീസിലെ കോന്നി യൂണിറ്റ് ഇൻസ്പെക്ടറെ ടി 
സംഘത്തിന്റെ ലിക്വിഡേറ്ററായി നിയമിച്ചിട്ടു ള്ള താകു ന്നു . ടി സംഘത്തിൽ നിന്നും ആർക്കെങ്കിലും എന്തെങ്കിലും തുക 
കിട്ടുവാനുണ്ടെങ്കിൽ ആ വിവരം ഈ നോട്ടീസ് പരസ്യപ്പെടുത്തിയ തീയതി മുതൽ 2 മാസത്തിനകം ലിക്വിഡേറ്ററായ എന്നെ നേരിട്ടോ 
ചുമതലപ്പെടുത്തപ്പെട്ട ഏജന്റ് മുഖേനയോ അറിയിക്കണമെന്നുള്ള വിവരം ഇതിനാൽ പൊതുജനങ്ങളേയും സംഘാംഗങ്ങളേയും 
അറിയിച്ചുകൊള്ളുന്നു . 

- (ഒപ്പ്) 

ലിക്വിഡേറ്റർ, 
സഹകരണസംഘം ജോയിന്റ് 

പി. റ്റി. 195 വെട്ടൂർ ജനറൽ മാർക്കറ്റിംഗ് 
രജിസ്ട്രാർ ( ജനറൽ) ആഫീസ്, 

-- സഹകരണസംഘം ( ക്ലിപ്തം)/ 
പത്തനംതിട്ട. 

-- കോന്നി യൂണിറ്റ് ഇൻസ്പെക്ടർ. 


കോട്ടയം സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) പുറപ്പെടുവിക്കുന്ന ഉത്തരവ് 

( ഹാജർ: ശ്രീ . എം . ബിനോയ് കുമാർ ) 
നമ്പർ എ . ഇ .എൽ./ 9403/ 2000. 

2018 ഏപ്രിൽ 26. 
വിഷയം: - സമാപ്തീകരണം കൈ 776 വിജയ പുരം കൺസ്യൂമർ സഹകരണ സംഘം രജിസ്ട്രേഷൻ റദ്ദ് ചെയ്ത് 

ഉത്തരവ് നൽകുന്നത് സംബന്ധിച്ച്. 
സൂചന: - (1) കോട്ടയം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ)- ന്റെ 5- 9- 2000 - ലെ സി . എസ്./813 /2000 നമ്പർ ഉത്തരവ്. 

| (2) കോട്ടയം ജോയിന്റ് രജിസ്ട്രാർ (ജനറൽ)- ന്റെ 15-2-2018 - ലെ എ . ഇ .എൽ./9403 /2000 നമ്പർ ഉത്തരവ്. 
(3) കോട്ടയം അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ)- ന്റെ 26-2- 2018 - ലെ പി. പി./762/ 2007 നമ്പർ കത്ത്. 

(4) സംഘം ലിക്വിഡേറ്ററുടെ 20- 2- 2018 - ലെ 1 -ാം നമ്പർ തീരുമാനം. 
കോട്ടയം ജില്ലയിലെ കോട്ടയം താലൂക്കിൽ പ്രവർത്തിച്ചിരുന്ന കെ 776 വിജയപുരം കൺസ്യൂമർ സഹകരണ സംഘം, 
പ്രവർത്തനങ്ങൾ നിലച്ചതിനെ തുടർന്ന് സൂചന (1) ഉത്തരവ് പ്രകാരം ലിക്വിഡേഷനിലാണ്. ലിക്വിഡേഷൻ നടപടികൾ 
ക്രമപ്രകാരം നടത്തുന്നതിനായി കോട്ടയം അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ) ആഫീസിലെ പുതുപ്പള്ളിയൂണിറ്റ് ഇൻസ്പെക്ടറെ 
ലിക്വിഡേറ്ററായി നിയമിക്കുകയും ലിക്വിഡേറ്റർ 21- 10- 2000 - ൽ ചാർജ് എടുക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ക്രമപ്രകാരം ക്ലെയിം നോട്ടീസ് 
പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്തു . 

സംഘത്തിന്റെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന ഫർണിച്ചറുകൾ ലിക്വിഡേറ്റർ പരസ്യ ലേലംവഴി വിറ്റഴിക്കുകയും ടി ഇനത്തിൽ 
- 9,360 ലഭിക്കുകയും ചെയ്തു . പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംഘത്തിന് ലഭിച്ച - 30, 000 ഗവൺമെന്റ് 
ധനസഹായം പലിശ സഹിതം തിരിച്ചടവ് തീർത്തിട്ടുള്ളതാണ്. ഗവൺമെന്റ് ഓഹരി ഇനത്തിൽ 72,000 അടയ്ക്കാനുണ്ടായിരുന്നത് 


281 


12th JUNE 2018] 


CO -OPERATIVE DEPARTMENT 


124 


പൂർണ്ണമായും അടച്ചുതീർത്തു . സംഘത്തിന്റെമുൻഹോണററി സെക്രട്ടറി, സെയിൽസ്മാൻ എന്നിവരിൽ നിന്ന് സംഘത്തിന് ലഭിക്കേണ്ട 
തുക ഈടാക്കിയെടുക്കുന്നതിനായി നോട്ടീസ് നൽകുകയും ടി തുക സെയിൽസ്മാന്റെ സെക്യൂരിറ്റി തുകയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ 
ടിയാൻ സമ്മതപത്രം നൽകിയതിനെ തുടർന്ന് ലിക്വിഡേറ്റർ അപ്രകാരം മുതൽക്കൂട്ടുകയും ചെയ്തു . സംഘം നടത്തിയ ക്രെഡിറ്റ് 
സെയിൽ ഇനത്തിൽ തിരികെ ലഭിക്കാനുണ്ടായിരുന്ന 17 ,609.13 - ൽ 170.13 ഒഴികെ ബാക്കി ഈടാക്കിയെടുത്തിട്ടുള്ളതാണ്. 
സംഘത്തിന്റെ പേരിൽ കോട്ടയം ജില്ലാ സഹകരണ ബാങ്ക്, കോട്ടയം ജില്ലാ ഹോൾസെയിൽ കോ -ഓപ്പറേറ്റീവ് സ്റ്റോർ 
എന്നിവിടങ്ങളിൽ ഉണ്ടായിരുന്ന ഓഹരി, ട്രഷറി നിക്ഷേപങ്ങൾ എന്നിവയെല്ലാം പിൻവലിച്ച് ലിക്വിഡേറ്ററുടെ പേരിലുള്ള 
അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ടുള്ളതാണ്. ആഡിറ്റ് ഫീസ്, എഡ്യൂക്കേഷൻ ഫീസ് എന്നിവ അടച്ചുതീർത്തിട്ടുള്ളതാണ്. ലിക്വിഡേഷൻ 
ചാർജ്ജിനത്തിൽ 5,803 അടച്ചിട്ടുണ്ട്. സംഘത്തിന് ഇപ്പോൾ ഗവൺമെന്റ് കുടിശ്ശിക യാതൊന്നും ഇല്ലാത്തതാണ്. ലിക്വിഡേഷൻ 
സംബന്ധിച്ച് നടപടികൾ പൂർത്തിയായതിനെ തുടർന്ന് 31- 1- 2018 - ൽ അന്തിമ പൊതുയോഗം ചേർന്നു . സംഘത്തിന്റെ ആസ്തി 
ബാധ്യതകളിൽ, ലിക്വിഡേറ്റർക്ക് യാതൊരു കാരണവശാലും ഈടാക്കിയെടുക്കാൻ സാധിക്കാത്ത ആസ്തികൾ എഴുതിത്തള്ളിയും 
ബാധ്യതകൾ കണ്ടുകെട്ടിയും സൂചന (2 ) പ്രകാരം ഉത്തരവ് നൽകിയിട്ടുള്ളതാണ്. ലിക്വിഡേറ്ററുടെ നാളിതുവരെയുള്ള വരവ്- ചെലവ് 
കണക്കുകളും, ബന്ധപ്പെട്ട രേഖകളും എ . ഇ . എൽ. ആഡിറ്റിന് വിധേയമാക്കിയിട്ടുള്ളതാണ്. ബഹു . സഹകരണസംഘം രജിസ്ട്രാ 
റുടെ 30 -11 - 2017 - ലെ എ . ഇ . എൽ./ 29497/ 16 -ാം നമ്പർ ഉത്തരവ് പ്രകാരം ലിക്വിഡേറ്റർക്ക് 4 - 9 - 2018 വരെ കാലാവധിയുണ്ട്. 

- ടി സംഘത്തിന്റെ ലിക്വിഡേറ്റർ ചാർജ്ജ്എടുത്ത തീയതിയിലെ ബാക്കിപത്രം, നാളിതുവരെയുള്ള വരവ്- ചെലവ് കണക്ക്, 
ഇപ്പോഴത്തെ ബാക്കിപത്രം എന്നിവ താഴെ പറയും പ്രകാരമാണ്. 

ലിക്വിഡേറ്റർ ചാർജ്ജ് എടുത്ത തീയതിയിലെ ബാക്കിപത്രം 


കടം 


തുക 


മുതൽ 


തുക 


ഓഹരി മൂലധനം 


89 , 280 . 00 


1, 118. 14 


671. 61 


രൊക്കം ഇരിപ്പുതുക 
പൊതുമുതലിൽനിന്നുള്ള മുടക്കുകൾ 
മറ്റ് മുതൽ മുടക്കുകൾ 


900 .00 


50 ,707.00 


5 , 102 . 00 


6 ,281. 00 


ജംഗമം 


18 , 047 .06 


2,000. 00 


17 , 308 .44 


കരുതൽ ധനം 
മറ്റു ഫണ്ടുകൾ 
കൊടുക്കാനുള്ള പലിശ 
ഗ്രാന്റ് & സബ്സിഡി മുതലായവ 
വിദ്യാഭ്യാസ ഫണ്ട് 
മറ്റ് ബാദ്ധ്യതകൾ 
അഡ്വാൻസുകൾ 
ലാഭം വീതിക്കാത്തത് 


നീക്കിയിരുപ്പ് ചരക്ക് 
അഡ്വാൻസുകൾ വരേണ്ടവ 


103 . 92 


98,353. 54 


30, 405. 00 


ലാഭനഷ്ടം 


93, 989.87 


51,665.40 


3,705, 12 


ആകെ 


2 ,34, 819.05 


ആകെ 


2 ,34, 819 .05 


നാളിതുവരെയുള്ള വരവ്-ചെലവ് കണക്ക് 


വരവ് 


- തുക 


ചെലവ് 


തുക 


(1) 


( 2 ) 


( 3) 


പലവക വരവുകൾ 


16,053 .63 


72, 000 . 00 


ഗവൺമെന്റ് ഷെയർ 
സിൽബന്തി ചെലവും തന്റെചെലവും 


302 . 00 


17 , 066 .00 


8 ,723 .00 


കോമൺ ലിക്വിഡേഷൻ ഫണ്ട് 


8,723 . 00 


9 , 360 . 00 


55,884.36 


42,000. 00 


6 , 103.00 


48 ,141. 00 


ഷെയർ പിൻവലിച്ചത് 
ലിക്വിഡേറ്റർ അക്കൗണ്ട് വരവ് 
ജംഗമ ആസ്തി വിൽപ്പന 
കോമൺ ലിക്വിഡേഷൻ ഫണ്ട് 
ബാങ്കിൽ നിന്നും പിൻവലിച്ചത് 
അഡ്വാൻസ് ഡ്യൂ റ്റ്യൂ 
ഷെയർ വ്യക്തികൾ, മറ്റുള്ളവർ 
എഴുതിത്തള്ളിയത് 
റിസർവ്വ് ഫണ്ട് എഴുതിത്തള്ളിയത് 
ഡാമേജ് സ്റ്റോക്ക് എഴുതിത്തള്ളിയത് 


ബാങ്കിൽ നിക്ഷേപിച്ചത് 
അഡ്വാൻസ് ഡ്യൂ ബൈ 

ഷെയർ വ്യക്തികൾ, മറ്റുള്ളവർ എഴുതിത്തള്ളിയത് 
റിസർവ് ഫണ്ട്എഴുതിത്തള്ളിയത് 
ഡാമേജ് സ്റ്റോക്ക് എഴുതിത്തള്ളിയത് 


- 17 ,280 . 00 


35, 058 .23 


671.61 


17 ,280.00 


657 . 65 


671, 61 


13 , 320 . 79 


ഡെഫിസിറ്റ് സ്റ്റോക്ക് എഴുതിത്തള്ളിയത് 
പലിശ നൽകാനുള്ളത് എഴുതിത്തള്ളിയത് 


657.65 


6 ,281. 00 


282 


12th JUNE 2018] 


CO -OPERATIVE DEPARTMENT 


125 


2, 000. 00 


5 ,000. 00 


- ഗ്രാന്റ് & സബ്സിഡി എഴുതിത്തള്ളിയത് 
സ്റ്റാഫ് സെക്യൂരിറ്റി എഴുതിത്തള്ളിയത് 
തൻചെലവ് സിൽബന്തി ചെലവ് എഴുതിത്തള്ളിയത് 
ഡബൈതുകകൾ എഴുതിത്തള്ളിയത് 


1,475. 00 


45,562 . 40 


ഡ്യൂ റ്റൂ എഴുതിത്തള്ളിയത് 


63 , 295 .31 


ഡെഫിസിറ്റ് സ്റ്റോക്ക് എഴുതിത്തള്ളിയത് 13,320.79 
പലിശ നൽകാനുള്ളത് എഴുതിത്തള്ളിയത് - 6 ,281.00 
ഗ്രാന്റ് & സബ്സിഡി എഴുതിത്തള്ളിയത് 2, 000. 00 
സ്റ്റാഫ് സെക്യൂരിറ്റി എഴുതിത്തള്ളിയത് - 5,000.00 
തൻചെലവ് സിൽബന്തി ചെലവ് 

1, 475. 00 
എഴുതിത്തള്ളിയത് 
ഢബൈ തുകകൾ എഴുതിത്തള്ളിയത് 45 ,562.40 
ഡ്യൂ റ്റൂ എഴുതിത്തള്ളിയത് 

63,295.31 
വീതിക്കാത്ത ലാഭം 

3 ,705. 12 
അറ്റനഷ്ടം എഴുതിത്തള്ളിയത് 

18 ,744.83 
ക്യാപിറ്റൽ റിസർവ് ഫണ്ട്എഴുതിത്തള്ളിയത് 65. 01 


3 , 705. 12 


വീതിക്കാത്ത ലാഭം 
അറ്റനഷ്ടം എഴുതിത്തള്ളിയത് 
- ക്യാപിറ്റൽ റിസർവ് ഫണ്ട് എഴുതിത്തള്ളിയത് 


18 ,744.83 


65.01 


ആകെ 


3 , 37,696. 58 


ആകെ 


3 ,37 , 835. 08 


മുന്നിരിപ്പ് 


138 .50 


നീക്കിയിരുപ്പ് 


ആകെ 


3 ,37,835. 08 


ആകെ 


3, 37 , 835. 08 


ഇപ്പോഴത്തെ ബാക്കിപത്രം 


കടം 


തുക 


മുതൽ 


തുക 


ഇല്ല 

ഇല്ല. 
കെ . 776 വിജയ പുരം കൺസ്യൂമർ സഹകരണ സംഘത്തിന്റെ ലിക്വിഡേ ഷൻ സംബന്ധിച്ച നടപടികൾ എല്ലാം 
പൂർത്തിയായതായി എനിക്ക് ബോദ്ധ്യപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ സൂചന ( 4) ലിക്വിഡേറ്ററുടെ തീരുമാനം, സൂചന (3 ) കോട്ടയം 
അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ ശുപാർശ എന്നിവ പരിഗണിച്ച് ടി സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്ത്താഴെ പറയും പ്രകാരം 
ഉത്തരവാകുന്നു . 


ഉത്തരവ് 


കെ . 776 വിജയപുരം കൺസ്യൂമർ സഹകരണ സംഘത്തിന്റെ രജിസ്ട്രേഷൻ കേരള സഹകരണ നിയമം വകുപ്പ് 74 പ്രകാരം 
റദ്ദ് ചെയ്തുകൊണ്ടും, ടി സംഘത്തിന്റെ പേര്, സംഘങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തുകൊണ്ടും ഉത്തരവാകുന്നു . 
സംഘത്തിന്റെ രജിസ്റ്ററുകളും, രേഖകളും, ലിക്വിഡേറ്റർ 3 വർഷക്കാലം സൂക്ഷിക്കേണ്ടതും, അതിനുശേഷം ഈ ആഫീസിന്റെ 
അനുമതിയോടെ മാത്രം നശിപ്പിക്കാവുന്നതുമാണ്. 


സഹകരണസംഘം ജോയിന്റ് 
രജിസ്ട്രാർ (ജനറൽ) ആഫീസ്, കോട്ടയം. 


- ( ഒപ്പ്) 
ജോയിന്റ് രജിസ്ട്രാർ (ജനറൽ). 


NOTICE 


NOTICE ISSUED UNDER RULE 69 ( 2 ) OF THE KERALA CO - OPERATIVE SOCIETIES ACT 1969 

19th April 2018. 
Whereas the affairs of the following society has been ordered to be wound up as per order shown below and 
whereas I have been appointed as the Liquidator of the Society. Public is informed that all claims against the above said 
society may be informed to be in person or through authorised agents with in 2 months from the date of publication of 
the notice . 

Name of Society - Liquidator K 397 Kottayam District Taxi Drivers Co- operative Society Ltd . 

Order No. and date — Proceedings No. AEL 7935/15 dated 29- 10 -2014 of Joint Registrar of Co-operative Societies 
(General) Kottayam . 


| ( Sd.) 

Liquidator. 
Inspector of Co -operative Societies, 

Uzhavoor Unit. 


Pala . 

Gaz. No. 24 / 2018 /DTP (Co- operative). 


283 


12th JUNE 2018 ] 


CO -OPERATIVE DEPARTMENT 


126 


രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് 


REGISTRATION CERTIFICATE 


No. 4843/2017/ 0 . 


| 24th April 2018. 


നമ്പർ ഒ. 4258/ 2017 /ആർ. ഡിസ്. 

2018 മാർച്ച് 26. - 
-- 1969 - ലെ കേരള സഹകരണ സംഘം ആക്ട് ( 1969- ലെ 
21 -ാം നമ്പർ ആക്ട്) 7 -ാം വകു പ്പ നു സ രിച്ച് എന്നിൽ 
നിക്ഷിപ്തമായ അധികാരം വിനിയോഗിച്ച് സാക്ഷ്യപ്പെടുത്തുന്ന 

തെ ന്തെ ന്നാൽ തൃശ്ശൂർ ജില്ല യിൽ മുകു ന്ദ പു രം 
താലൂക്കിൽ ( തപാലാഫീസ് പി . ഒ . നന്തിക്കര) “ പറപ്പൂക്കര 
പഞ്ചായത്ത് വനിത ക്ഷേമ സഹകരണ സംഘം ക്ലിപ്തം 
ആർ 1519 ഇന്നേ ദിവസം പ്രസ്തുത ആക്ടനുസരിച്ച് ക്ലിപ് 
ബാദ്ധ്യതയോടുകൂടിയ ഒരു സഹകരണ സംഘമായി രജിസ്റ്റർ 
ചെയ്യപ്പെട്ടിരിക്കുന്നു . പ്രസ്തുത വകുപ്പനുസരിച്ച് മേൽപ്പറഞ്ഞ 
സംഘത്തിന്റെ നിബന്ധനകളും രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നു. 


I do hereby certify in exercise of the powers 
conferred on me under Section 7 of the Kerala 
Co-operative Societies Act, 1969 (Act 21 of 1969) that the 
following Society, the particulars which is furnished in 
the Categorical Statement is registered by me today as a 
Co-operative Society under the said Act on the basis of 
limited liability and that the bye -laws of the 
undermentioned society is also hereby registered under 
the said Section . 


Categorical Statement 


- 1. N a m e a n d Number of the Society - M un dur 

Pravasi Kshema Sahakarana 
- Sangham Ltd. P . 1434 . 


2. Date of Registration — 24 -4 - 2018 . 


തരംതിരിച്ചുള്ള പട്ടിക 
- 1. സംഘത്തിന്റെ പേരും നമ്പരും - ആർ. 1519 , പറപ്പൂക്കര 

പഞ്ചായത്ത് വനിത ക്ഷേമ 

സഹകരണ സംഘം ക്ലിപ്തം. 
2. രജിസ്റ്റർ ചെയ്ത തീയതി-- 26- 3-2018. - 
3. മേൽ വിലാസം - പറപ്പൂക്കര പഞ്ചായത്ത്വനിത ക്ഷേമ 

സഹ ക രണ സംഘം ക്ലിപ്തം, 

പി . ഒ. നന്തിക്കര. 
4. ( പ വ ർ ത്ത ന പ രി ധി - പറ പൂ ക്ക ര പ ഞ്ചാ യ ത്ത് 

(മുകുന്ദപുരം താലൂക്ക്, നെല്ലായി, 
പറപ്പൂക്കര, തൊട്ടിപ്പാൾ എന്നീ 

- വില്ലേജുകൾ) മാത്രമായിരിക്കും. 
5. ബാദ്ധ്യത ക്ലിപ്തം. 
- 6. പ്രധാന ഉദ്ദേശ്യം - അം ഗ ങ്ങ ളു ടെ ഉന്ന മ ന ത്തിനും 

സാമൂഹ്യ പുരോഗതിക്കും. 
7. അംഗീകൃത ഓഹരിമൂലധനം 

“ എ ക്ലാസ്സ് - 250 x 8000 = 20,00, 000 
“ ബി ” ക്ലാസ്സ് - 500 X 1000 = 5,00 ,000 
“ സി ” ക്ലാസ്സ് - 10 X 3000 = 30, 000 

-- ആകെ 25,30,000 
8. സംഘത്തിന്റെ തരം - 10 ( എ ) വനിത 
9. പരമാവധി വാങ്ങാവുന്ന കടം പിരിഞ്ഞു കിട്ടിയ ഓഹരി 

മൂല ധ ന ത്തി ന്റെ യും കരുതൽ 
ധത്തിന്റെയും ആകെതുകയുടെ150 
( നൂറ്റമ്പത്) മടങ്ങായിരിക്കും. 


3. Address - Mundur. 
4. Liability - Limited. 
5. Area of Operation - Keralassery, Kongad, Mundur 

Malampuzha, Akathethara , 
Puduppariyaram Panchayaths 

in Palakkad District. 
6. Main Objects — Welfare of Pravasi and their 

| Families. 
7. Type of Society - Miscellaneous Societies - ( 3 ) 

Others , as per Rule 

| 15- 12 (3 ). 
8. Authorized Share Capital - 500 lakhs . 
9. Maximum Borrowing Power — 150 times of paid up 

Share Capital Plus Reserve 
Fund . 


സഹകരണ സംഘം ജോയിന്റ് 
രജിസ്ട്രാർ ( ജനറൽ) 
ആഫീസ്,തൃശ്ശൂർ. 


( ഒപ്പ്) 
ജോയിന്റ് രജിസ്ട്രാർ (ജനറൽ). 


Office of the Joint Registrar of 
Co- operative Societies ( General), 

( Sd.) 
Palakkad. 

- Joint Registrar ( General). 


ണ 


കണ്ണൂർ ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) പുറപ്പെടുവിക്കുന്ന ഉത്തരവ് 

- ( ഹാജർ : സി . ഗിരീശൻ) 
നമ്പർ 4947 / 2017 / എ . ഇ .എൽ. കെഡിസ്. 

2018 ഏപ്രിൽ 27. 
വിഷയം:- - ലിക്വിഡേഷൻ ക്ലിപ്തം നമ്പർ സി. 1040- പയ്യന്നൂർ ആയൂർവേദ കോ -ഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ സഹകരണ സംഘം - 

സ മാ പ് തീ ക ര ണം പൂ ർ ത്തി യാ യ തി നാൽ കേരള സഹ ക രണ നിയമം വകുപ്പ് 74 പ്രകാരം സംഘം 

രജിസ്ട്രേഷൻ റദ്ദ് ചെയ്ത്ഉത്തരവാകുന്നത് സംബന്ധിച്ച്. 
സൂചന: - (1) ഈ ആഫീസിലെ 25 - 3 - 2009 - ലെ 1801/ 2009 / എ . ഇ .എൽ. നമ്പർ ഉത്തരവ്. 

- (2 ) സംഘം ലിക്വിഡേറ്ററുടെ 12 - 4 - 2018 - ലെ 1194 / 09 / പി. നമ്പർ നടപടിക്രമം. 


284 


12th JUNE 2018] 


CO -OPERATIVE DEPARTMENT 


127 


- ക്ലിപ്തം നമ്പർ സി . 1040 പയ്യന്നൂർ ആയൂർവേദ കോ -ഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ സഹകരണ സംഘം പ്രവർത്തന 
രഹിതമായതിനാൽ കേരള സഹകരണനിയമം വകുപ്പ് 71 (1) ( ബി ) പ്രകാരം സമാപ്തീകരണത്തിന് സൂചന (1) വഴി ഉത്തരവിടുകയും 
തളിപ്പറമ്പ് അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ) കാര്യാലയത്തിലെ പയ്യന്നൂർ യൂണിറ്റ് ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി നിയമിക്കുകയും 
ചെയ്തതിനെ തുടർന്ന് ലിക്വിഡേറ്റർ 30 - 4 - 2009 - ന് ചാർജെടുക്കുകയും സമാപ്തീകരണ നടപടികൾ ആരംഭിക്കുകയും ചെയ്തു . 

- മേൽ സൂചന ( 2 ) നടപടിക്രമം വഴി സംഘത്തിന്റെ സമാപ്തീകരണ നടപടികൾ കേരള സഹകരണ നിയമം വകുപ്പ് 73 
പ്രകാരം പൂർത്തിയായതായും കേരള സഹകരണ നിയമം വകുപ്പ് 74 പ്രകാരം സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യണമെന്ന് 
ലിക്വിഡേറ്റർ അപേക്ഷിച്ചിട്ടുണ്ട്. 

- സംഘത്തിന്റെ ലിക്വിഡേഷൻ കാലയളവിലെ കണക്കുകൾ ഈ ആഫീസിലെ എ . ഇ . എൽ. ഓഡിറ്റർ പരിശോധിച്ചിട്ടുണ്ട്. 
സംഘത്തിൽ നിലവിൽ ആസ്തിബാദ്ധ്യതകൾ ഒന്നും നിലനിൽക്കുന്നില്ല . 

മേൽ വസ്തുതകളുടെ വെളിച്ചത്തിൽ കേരള സഹകരണ നിയമം വകുപ്പ് 74 പ്രകാരം എന്നിൽ നിക്ഷിപ്തമായ അധികാരം 
ഉപയോഗിച്ച് നമ്പർ സി . 1040 ആയി രജിസ്റ്റർ ചെയ്ത പയ്യന്നൂർ ആയൂർവേദ കോ -ഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ സംഘം 
രജിസ്ട്രേഷൻ റദ്ദ് ചെയ്തുകൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു . 

- സംഘത്തിന്റെ സകല രേഖകളും റിക്കാർഡുകളും കേരള സഹകരണ നിയമം ചട്ടം 70 അനു ശാസിക്കും വിധം 
3 വർഷക്കാലം സുരക്ഷിതമായി സൂക്ഷിക്കേണ്ടതാണ്. ടി കാലാവധിക്കുശേഷം ഈ ആഫീസിന്റെ അനുമതിക്കു വിധേയമായി 
ആയവ നശിപ്പിക്കാവുന്നതാണ്. 
സഹകരണ സംഘം ജോയിന്റ് 

( ഒപ്പ്) 
രജിസ്ട്രാർ ( ജനറൽ) ആഫീസ്, 

ജോയിന്റ് രജിസ്ട്രാർ 
കണ്ണൂർ. 

( ജനറൽ). 


ne 


PROCEEDINGS OF THE LIQUIDATOR PAYYANNUR AYURVEDA CO -OPERATIVE HOSPITAL 

SOCIETY LTD . No. C . 1040 


(Present: Mahesh , P . V ., Unit Inpector, Payyannur) 
No. 1194/2009 /P . 

11th April 2018 . 
Sub: - Liquidation - Payyannur Ayurveda Co- operative Hospital Society Ltd. No. C. 1040 - Final winding up proceedings 

submitted — regarding . 
- Ref: ( 1) Proceedings No . 1801/ 2009/ AEL dated 25 -3 - 2009 of the Joint Registrar ( General) Kannur. 

(2 ) Proceedings No. 4947 /2017 /AEL dated 28 -10 - 2017 of the Joint Registrar (General) Kannur. 
As per proceedings 1st cited , the affairs of the Payyannur Ayurveda Co- operative Hospital Society Ltd No . C . 1040 has 
been ordered to be wound up and the Unit Inspector, Payyannur has been appointed as the Official Liquidator. The Liquidator 
took charge of the assets and records of the society as on 30 -4 - 2009 . 

The Balance Sheet of the Society as on the date of taking charge of the Liquidator was as follows: 


Liabilities 


Assets 


Head of Account 


Amount () 


Head of account 


Amount 


25 , 600 .00 


S / A Cash Balance 


110.00 


313 .25 


Cash at Bank 


585.15 


Share Capital 
Reserve Fund 
Depreciation Fund 
Reserve for Adj. Heads due to 


8 ,786. 75 


Share in other Co -operative Institution 


100.00 


1, 645.30 


Furniture 


8, 786 .75 


Interest Payable 


8,416.22 


1, 920.00 
| 10.80 


Stock in Trade (damaged ) 
Adj. Heads due to 
Net Loss 


1, 45.30 
50,843.57 


3,000.00 


6,850.30 


Education Fund 
Staff Security Deposit 
Contingencies due 
Adj. Heads due by 
Undistributed Profit 
Reserve for Dead Stock 


13, 015. 42 


928.95 


8, 416.22 


Total 


70 , 486. 99 


Total 


70, 486.99 


285 


12th JUNE 2018 ] 


CO -OPERATIVE DEPARTMENT 


128 


Statutory Notice inviting claims against the society was published and no claim received . 

The liquidator has collected all the realisable assets and made payments of dischargable liabilities. The receipts and 
payments pertaining to the liquidator are as follows: 
Receipt Amount ) 

Payment 

Amount () 
Cash Received 

726 .15 

Deposit in Bank 
Auction Sale 

2 ,000.00 274 /3 

726 .15 
Interest 

384 .00 274/3 

2 ,000.00 
SB Withdrawal 

274 /3 

384.00 
Contingencies 

446 .05 
Liquidation Charges 

452.00 
Common Liquidation Fund 

151.00 
Affiliation Fee 

1, 800 .00 
Education Fund 

10 . 80 
Audit Fee 

150. 30 
Total 6 , 120 . 30 

Total 

6 , 120 . 30 


3,010.15 


The Final General Body meeting was convened on 6 - 3 - 2014 at the conference Hall of the Taliparamba Circle 
Co -operative Union . But nobody was present for the general body meeting . 

The liquidator requested the Joint Registrar of Co -operative Societies (General ), Kannur for the permission to write off 
the unrealisable assets and forfeit the undischargeable liabilities . Permission was obtained from the Joint Registrar (General), 
Kannur to forfeit the following liabilities and write off the assets shown below vide Order No. 4947 /2017/AEL dated 28 - 10 - 2017. 
Liabilities Forfeited 

Assets Written off 
Particulars Amount ) Particulars 

Amount ) 
Share Capital 

25,600.00 S / A Secretary 

110 .00 
Reserve Fund 

313.25 Stock in trade (damaged ) 

8,416 .22 
Depreciation Fund 

8 ,786 .75 Adj. Heads due to 

1,645.30 
Reserve for Adj. Heads due to 1,645 .30 

Net Loss 

58 ,354 .37 
Interst Payable 

1, 920 .00 
Staff Security Deposit 

3,000 .00 
Contingencies due 

4,900 .00 
Adj. Heads due by 

13,015 .42 
Undistributed Profit 

928 .95 
Reserve for Dead stock 

8 ,416 .22 
Total 68 ,525 . 89 

Total 68, 525 . 89 


The Liquidation charges have been remitted as per rules. The liquidation accounts have been audited by the AEL 
Auditor, Office of the JointRegistrar of Co- op . Societies (General), Kannur. Under the above circumstances, the following order 
is issued . 

ORDER 


The affairs of the Payyannur Ayurveda Co- operative Hospital Society Ltd . No. C . 1040 is hereby finally wound 
up under Section 73 of the Kerala Co - operative Societies Act of 1969 and the Registration Certificate of the 
Society is recommended for the cancellation under Section 74 of the said Act. 


Office of the Assistant Registrar of 
Co-operative Societies 
(General), Thaliparamba . 


( Sd .) 

Liquidator, 
Payyannur Ayurveda Co -operative 
Hospital Society Ltd. No. C . 1040 , 

Unit Inspector, Payyannur. 


286 


